Kerala Gazette No. 23 dated 5th June 2012 . 


PART I 


Section üi 


HIM 


- 
കരി 


GOVER 


ക 


. സർ, 


- 


MENT OF 


KERALA 


കേരള സർക്കാർ 


നിയമ ( നിയമ നിർമ്മാണ - ജി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 24216/ ലെഗ്. ജി.2 /2011 / നിയമം. 


2011 ഡിസംബർ 1. 
തിരുവനന്തപുരം, 

1933 അഗഹായനം 10. 


2011 നവം ബർ 30 -ാം തീയതി കേരള ഗവർണ്ണർ വിളംബരപ്പെടുത്തിയ 
താഴെ പറയുന്ന ഓർഡിനൻസ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . കെ . പത്മാകരൻ, 
നിയമവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി. 


2011- ലെ 58 -ാം നമ്പർ ഓർഡിനൻസ് 
2011 - ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല ( ഭേദഗതി) 

ഓർഡിനൻസ് 


ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അറുപത്തിരണ്ടാം സംവൽസരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 

1985- ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല ആക്റ്റ് 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

- ഒരു 

ഓർഡിനൻസ് 
പീഠിക . - 1985 - ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല ആക്റ്റ് ( 1985 - ലെ 12 ) 
ഇനി പറയുന്ന ആ വ ശ്യ ങ്ങ ൾ ക്കായി വീണ്ടും ഭേദഗതി ചെയ്യു ന്നത് 
യുക്തമായിരിക്കയാൽ; 

- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര നടപടി 
എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള ഗവർണ്ണർക്ക് 
ബോദ്ധ്യമായിരിക്കുന്നതിനാലും; 

ഇപ്പോൾ, അതിനാൽ, ഭാര ത ത്തിന്റെ ഭരണഘടനയുടെ 213 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
ഇനി പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു: 

1. ചു രൂ ക്ക പേരും പാരം ഭ വും . - ( 1) ഈ ഓർ ഡി നൻ സിന് 2011- ലെ 
മഹാത്മാഗാന്ധി സർവ്വകലാശാല ( ഭേദഗതി) ഓർഡിനൻസ് എന്ന് പേര് പറയാം. 

(2) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2. 1985 - ലെ 12 -ാം ആക്ട്താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. ഈ 
ഓർഡിനൻസ് നിലവിലിരിക്കുന്ന കാലത്ത്, 1985- ലെ മഹാത്മാഗാന്ധി സർവ്വകലാശാല 
ആക്റ്റിന് ( 1985 - ലെ 12 ) ( ഇതിനു ശേഷം പ്രധാന ആക്റ്റ് എന്നാണ് 
പരാമർശിക്കപ്പെടുക ), 3 , 4 , 5, 6 , 7 എന്നീ വകുപ്പുകളിൽ വിനിർദ്ദേശിച്ചിട്ടുള്ള 
ഭേദഗതികൾക്ക് വിധേയമായി പ്രാബല്യം ഉണ്ടായിരിക്കുന്നതാണ്. 
3. 17 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിന്റെ 17 -ാം വകുപ്പിൽ, 

( എ ) "എക്സ് ഒഫിഷ്യാ അംഗങ്ങൾ എന്ന ശീർഷകത്തിൻ കീഴിൽ, ( 15 ) -ാം 
ഇനത്തിന് ശേഷം, ഇനി പറയുന്ന ഇനം ചേർക്കേണ്ടതാണ്, അതായത്: 

“( 16 ) സെനറ്റിലെ അംഗങ്ങളല്ലാത്ത സിൻഡിക്കേറ്റിലെ അംഗങ്ങൾ ; 
( ബി) “ മറ്റ് അംഗ ങ്ങ ൾ എന്ന ശീർഷ ക ത്തിൻ കീഴിലെ (4 ) -ാം ഇനം 
വിട്ടുകളയേണ്ടതാണ്. 


4 . 18 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ടിന്റെ 18 -ാം വകുപ്പിൽ, (7 ) -ാം 
ഉപവകുപ്പിന് ശേഷം ഇനി പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

- ""( 8) ചാൻ സ ല റോ സർക്കാരോ നാമ നിർദ്ദേശം ചെയ്യുന്ന സെനറ്റിലെ 
അംഗങ്ങൾക്ക് ചാൻസലർക്കോ സർക്കാരിനോ, അതതു സംഗതിപോലെ, ഇഷ്ടം 
ഉള്ളിടത്തോളം കാലം തങ്ങളുടെഔദ്യോഗിക സ്ഥാനം വഹിക്കാവുന്നതാണ്. ”. 

5. 21 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 21 -ാം വകുപ്പിൽ, 
“മറ്റ് അംഗങ്ങൾ” എന്ന ശീർഷകത്തിന് കീഴിൽ, 

(1) ( എ ) ഇ ന ത്തിന് പകരം ഇനി പറയുന്ന ഇനം ചേർക്കേ ണ്ട താ ണ് , 
അതായത് 

- “ ( എ ) ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും സർക്കാർ നാമനിർദ്ദേശം 
ചെയ്യുന്ന എട്ടിൽ കവിയാത്ത അംഗങ്ങൾ, അവരിൽ ഒരാൾ വനിതയായിരിക്കേണ്ടതാണ്.”; 

- (i ) ( ഇ ) ഇനം വിട്ടുകളയേണ്ടതാണ്; 
(i ) ( ജി)- യും (എച്ച്)- ഉം ഇനങ്ങൾ വിട്ടുകളയേണ്ടതാണ്. 
6. 22 -ാം വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്റ്റിലെ 22 -ാം വകുപ്പിൽ, ( 2 ) -ാം 
ഉപവകുപ്പിന് ശേഷം ഇനി പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 

- “(3) ചാൻസലറോ സർക്കാരോ നാമനിർദ്ദേശം ചെയ്യുന്ന സിൻഡിക്കേറ്റിലെ 
അംഗങ്ങൾക്ക് ചാൻസലർക്കോ സർക്കാരിനോ, അതതു സംഗതിപോലെ, ഇഷ്ടം 
ഉള്ളിടത്തോളം കാലം തങ്ങളുടെഔദ്യോഗിക സ്ഥാനം വഹിക്കാവുന്നതാണ്.”. 


7. പ്രത്യേക വ്യവസ്ഥ . - പ്രധാന ആക്റ്റിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 
ഈ ഓർഡിനൻസിന്റെ പ്രാരംഭ തീയതിയിൽ, 17 -ാം വകുപ്പിലെ “ മറ്റ് അംഗങ്ങൾ” എന്ന 
ശീർഷകത്തിൻ കീഴിൽ ( 4) -ാം ഇനം പ്രകാരവും 21 -ാം വകുപ്പിലെ “ മറ്റ് അംഗങ്ങൾ” 
എന്ന ശീർകത്തിൻ കീഴിൽ ( എ ) യും ( ഇ ) യും ( ജി ) യും (എച്ച്) - ഉം ഇനങ്ങൾ 
പകാരവും ഔദ്യോഗികസ്ഥാനത്തേയ്ക്ക് സർക്കാർ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള 
നിലവിലുള്ള അംഗങ്ങൾ ഔദ്യോഗികസ്ഥാനം വഹിക്കുന്നത് ഈ ഓർഡിനൻസിലെ 
വ്യവസ്ഥകൾ പ്രകാരം അവസാനിക്കുന്നതാണ്. 


എം . ഒ. എച്ച്. ഫറൂഖ് 

- ഗവർണ്ണർ 


( ശരിത്തർജ്ജമ ) 

സി . രമണി, 
നിയമ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


